Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


കയ 


ാർ, 


രള സർക്ക 
VMENT OF 


F KERAL 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


11th January 2011 

2011 ജനുവരി 11 
21st Pousha 1932 
1932 പൌഷം 21 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 
നമ്പർ ഇ2 - 30250 /2010 / ജി . 

2010 ഡിസംബർ 31. 
- കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
അധീനതയിലുള്ളതും കാസറഗോഡ് സായുധസേനാ വിഭാഗം 
അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതും 
പോലീസ് വകുപ്പിൽ ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്തതുമായ 
താഴെ പറയുന്ന സ്പെയർ പാർട്ട്സുകൾ 27 - 1- 2011 - ന് പകൽ 
11 മണിക്ക് കാസറഗോഡ് സായുധസേനാവിഭാഗം അസിസ്റ്റന്റ് 
കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽവെച്ചു പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. 
1. ഉപയോഗശൂന്യമായ പെയർ പാർട്ട്സുകൾ - 95 ഇനം 
2 . വേസ്റ്റ് ഓയിൽ - 350 ലിറ്റർ 
- 3 . ഉപയോഗശൂന്യമായ വിവിധതരം ടയറുകൾ 66 എണ്ണം 
4. ഉപയോഗശൂന്യമായ വിവിധതരം ട്യൂബുകൾ 108 എണ്ണം 

- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ലേല സാധനങ്ങൾക്ക് 
നിശ്ചയിച്ചിട്ടുള്ളതായ നിരതദവ്യം - 478 ലേല സ്ഥലത്ത് 
അടച്ച് രസീത് ഹാജരാക്കേണ്ടതാണ്. കൂടാത 
സാധനങ്ങളുടെ വിൽപനയ്ക്ക് മുദ്രവച്ച ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 
25 - 1 - 2011 -ാം തീയതി രണ്ടു മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. ദർ ഘാസിനോടൊപ്പം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കാസറഗോഡ് ജില്ലാ 
പോലീസ് സൂപ്രണ്ടിന്റെ പേരിലെടുത്ത ഡിമാന്റ് ഡാഫ് 
അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീതി അടക്കം 
ചെയ്യേണ്ടതാണ്. കവറിനുമുകളിൽ “ഉപയോഗശൂന്യമായ 

പെയർ പാർട്ട്സുകൾ വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


പരസ്യലേലം അവസാനിച്ചാലുടൻ ദ ർ ഘാസുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ 
തുക കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കുന്നതാണ്. ലേലം/ 
ദർ ഘാസ് നഷ്ടപ്പെട്ട വർക്ക് നിരതദ്രവ്യം തിരിച്ചു 
നൽകുന്നതാണ്. ലേലത്തിലെടുത്തയാൾ ഉടനെതന്നെ 
ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം 
കുറച്ച്) ലേല സ്ഥലത്തു വച്ചു തന്നെ അടച്ച് രസീത് 
ഹാജരാക്കേണ്ടതാണ്. ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നമുറയ്ക്ക് ബാക്കി തുകയും നിയമാനുസൃത വിൽപ്പന 
നികുതിയും അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. 

ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തികിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്ന തും സാധനങ്ങൾ പുനർ ലേലം ചെയ്യു ന്ന ത 
മായിരിക്കും. പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാവുന്ന 
നഷം മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് 
കൂടുതലായി കിട്ടുന്ന തുക യ് ക്ക് മുൻ ലേലക്കാരന് 
യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. 

മേൽപ്പറഞ്ഞ സാധനങ്ങൾ ലേലത്തിന് മുമ്പുള്ള 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 
മണിവരെയുള്ള ഏതെങ്കിലും സമയത്ത് കാസറഗോഡ് ജില്ലാ 
സായുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കൂടാതെ ലേലം നിർത്തിവെക്കുന്നതിനും ലേലം/ 
ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല നടപടി റദ്ദ് 
ചെയ്യുന്നതിനുമുള്ള അധികാരം കാസറഗോഡ് ജില്ലാ 
പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് 

സൂപ്രണ്ട്. 


